Regn . No. KERBIL / 2012 /45073 
- dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL/TV( N )/ 634/ 2012 -14 


GOVERNO 


ം 


ക 


ാർ 


രള സർക്കി 
WMENT OF 


S KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 സെപ്റ്റംബർ 30 
30th September 2014 

1190 കന്നി 14 
14th Kanni 1190 
1936 ആശ്വിനം 8 
8th Aswina 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Police Department 


ലേല പരസ്യം 


നമ്പർ ഡി / 335/ 2012 / പി . റ്റി . സി. 


2014 ആഗസ്റ്റ് 25 . 


കേരള പോലീസ് വകുപ്പുവക തിരുവനന്തപുരം പോലീസ് 
ട്രെയിനിംഗ് കോളേജിൽ സൂക്ഷിച്ചിട്ടുള്ള താഴെ പറയുന്ന 
വാഹ ന ം 1 - 11 - 2014 - ന് പകൽ 12 മണിക്ക് പോലീസ് 

ടയിനിംഗ് കോളേജ് പരിസരത്തുവച്ച് പരസ്യമായി ലേലം 
ചെയ്തുകൊടുക്കുന്നതാണ്. 

വാഹനം - KL - 01 - Z - 7219 Hero Honda Bike 
( Engine No . 02 H13E 05399 Chassis No. 02 H13F 03140) 


31 - 10 - 2014 വൈകു ന്നേരം 5 മണിക്ക് മുൻപായി 
കിട്ടത്തക്ക വണ്ണം സീൽ ചെയ്ത് കവറിൽ ദർഘാസുകൾ 
നേരിട്ടോ തപാൽ മുഖേനയോ പോലീസ് ട്രെയിനിംഗ് കോളേജ് 
പ്രിൻസിപ്പാളിന് സമർപ്പിക്കാവുന്നതാ ണ്. ദർഘാസുകൾ 
വെള്ളക്കടലാസിലെഴുതി നിരതദ്രവ്യം പോലീസ് ട്രെയിനിംഗ് 
കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ മുൻകൂർ അടച്ചതിന്റെ 
രസീത് അല്ലെങ്കിൽ നിരതദ്രവ്യം പ്രിൻസിപ്പാൾ, പോലീസ് 
ട്രെയിനിംഗ് കോളേജിന്റെ പേരിൽ ഏതെങ്കിലും ദേശസാൽകൃത 
ബാ ങ്കിൽ അടച്ചതിന്റെ ഡിമാന്റ് ഡാഫ് റ്റ് സഹിതം 
സമർപ്പിക്കാവുന്നതാണ്. ദർഘാസുകൾ അടക്കം ചെയ്തിട്ടുള്ള 
ക വ റി നു മു ക ളിൽ “ വാഹ ന ലേലത്തിനുള്ള ടെണ്ടർ 
എന്ന് പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. ദർഘാസുകൾ 
നൽകി യിട്ടു ള്ള വർ ലേല സ്ഥലത്ത് നിർദ്ദിഷ്ട സമയത്ത് 
ഹാജരാകേണ്ടതാണ്. 
- ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക കാണുന്ന ആൾക്ക് 
ലേലം താൽക്കാലികമായി ഉറപ്പിക്കു ന്ന തു മാ ണ്. ലേലം 
കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ സംഖ്യയുടെ പകുതി തുകയും 
വാറ്റും ലേലം കൊണ്ടയാൾ ലേല സ്ഥലത്തു വച്ച് അടച്ച് 
രസീത് വാങ്ങേണ്ടതാണ്. ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ 
ഉത്തരവ് കിട്ടി പത്തു ദിവസത്തിനകം ബാക്കി തുകയും 
നിയമാനുസൃതമായ വിൽപ്പന നികുതിയും അടച്ച് സ്വന്തം 
ഉത്തരവാദിത്വത്തിൽ വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 


മോഡൽ 2002. 


നിരതദ്രവ്യം- 400. 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൃത്യ 
സമയത്ത് ലേലസ്ഥലത്ത് ഹാജ രാ കേണ്ട തും ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് മേൽപ്പറഞ്ഞ പ്രകാരം 
നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം ലേല സ്ഥലത്ത് അടച്ച് രസീത് 
വാങ്ങേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് 
നിരതദ്രവ്യം തിരിച്ചു കൊടുക്കുന്നതുമാണ്. 


Gaz. No. 38 / 2014 /DTP (Police ). 


315 


30th SEPT. 2014] 


POLICE DEPARTMENT 


128 


ഏതെ ങ്കിലും കാര ണ ത്താൽ ലേലം/ ദർഘാസ് കൂട്ടുന്നതും കെട്ടിടം പുനർലേലം ചെയ്യുന്നതുമാണ്. പുനർ 
സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേലനിബന്ധനകൾ ലംഘിക്കുക ലേലത്തിൽ സർക്കാരിനുണ്ടാകുന്ന നഷ്ടം മുൻ ലേലക്കാരിൽ 
യാ ണെ ങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാ രി ൽ മുതൽ നിന്നും ഈടാക്കുന്നതുമാണ്. 
കൂട്ടുന്നതും വാഹനംപുനർലേലം ചെയ്യുന്നതുമായിരിക്കും. പുനർ 
ലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് മുൻ 

മേൽപ്പറഞ്ഞ കെട്ടിടങ്ങൾ പ്രവൃത്തി സമയത്ത് പാലാ 
ലേലക്കാരനിൽ നിന്ന് ഈടാക്കുന്നതും കൂടുതലായി കിട്ടുന്ന 

പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ അനുവാദത്തോടെ 
തുകയ്ക്ക് മുൻ ലേലക്കാരൻ അവകാശിയല്ലാത്തതുമാണ്. 

പരിശോധിക്കാവുന്നതാണ്. യാതൊരു കാരണവും കൂടാതെ 

ലേലം മാറ്റിവയ്ക്കുന്നതിനോ അസ്ഥിരപ്പെടുത്തുന്നതിനോ 
മേൽക്കാ ണിച്ചി രി ക്കുന്ന വാഹ ന ങ്ങൾ ഏതെങ്കിലും 

ഉള്ള അധികാരം കോട്ടയം ജില്ലാ പോലീസ് മേധാവിയിൽ 
പ്രവൃത്തി ദിവസം ഓഫീസ് സമയത്ത് പി . റ്റി . സി . - യിലെ 

നിക്ഷിപ്തമാണ്. 
ADI യുടെ അനുമതിയോടുകൂടി Dvr SI യുടെ സാന്നിദ്ധ്യത്തിൽ 
പരിശോധിക്കാവുന്നതാണ്. പോലീസ് ട്രെയിനിംഗ് കോളേജ് 

ക്വാർട്ടേഴ്സ് വിവരങ്ങൾ 
പ്രിൻസിപ്പാളിന് യാതൊരു കാരണവും കൂടാതെ ലേലം 
മാറ്റിവയ്ക്കാവുന്നതും അസ്ഥിരപ്പെടുത്താവുന്നതുമാണ്. 

1 ക്വാർട്ടേഴ്സ് നമ്പർ - 5 & 6 
പോലീസ് ട്രെയിനിംഗ് 
കോളേജ്, ഗോപാൽ കൃഷ്ണൻ, വി ., ഐ . പി .എസ്. 
തിരുവനന്തപുരം. പ്രിൻസിപ്പാൾ ( പി. റ്റി. സി.). 


ലേല പരസ്യം 


നമ്പർ ജി2 -21454/ 2012 കെ . 

2014 സെപ്റ്റംബർ 3. 
-- കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ അധീനതയിൽ പാലാ 
പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ സ്ഥിതിചെയ്യുന്ന 33 ഫാമിലി 
ക്വാർട്ടേഴ്സുകൾ ലേലം ചെയ്ത് പൊളിച്ച് നീക്കുന്നതിനായി 
10 -6 - 2014 -ാം തീയതി 11 മണിക്ക് പാലാ പോലീസ് സ്റ്റേഷൻ 
പരിസരത്തുവച്ച് നടത്തപ്പെട്ട ലേലം അസ്ഥിരപ്പെട്ടതിനാൽ 
8 - 10 - 2014 -ാം തീയതി 11 മണിക്ക് പുനർലേലം ചെയ്യുന്നതിന് 
നിശ്ചയിച്ചിരിക്കുന്നു . ലേലത്തിൽപങ്കെടുക്കുവാൻ ആഗ്രഹിക്കു 
ന്ന വർ ലേലത്തിന് നേരിട്ട് ഹാജ രാ കേ ണ്ട തും ലേലം 
തുടങ്ങുന്നതിന് ഒരു മണിക്കൂർമുമ്പ് നിശ്ചിത നിരതദ്രവ്യമായ 
19,000 (പത്തൊമ്പതിനായിരം രൂപ മാത്രം) ലേല സ്ഥലത്ത് 
അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. കൂടാതെ സീൽ ചെയ്ത 
ദർഘാസുകൾ നേരിട്ടോതപാൽ മാർഗ്ഗമോ നിശ്ചിത നിരതദ്രവ്യം 
അടച്ചതിന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റ് സഹിതം 4- 10 - 2014 -ാം തീയതി 

34 & 35 
3 മണി വരെ പാലാ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ 
ഓഫീസിൽ സമർപ്പിക്കാവുന്നതാണ്. ദർഘാസിനോടൊപ്പം 

36 & 37 
ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും ജില്ലാ പോലീസ് 

മേധാ വി , കോട്ട യ ത്തിന്റെ പേരിൽ വാങ്ങിയ നിരതദവ്യ 
തുകയ്ക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. 

ജില്ലാ പോലീസ് ആഫീസ്, 

( ഒപ്പ്) 
ദർഘാസ് അടങ്ങിയ കവറിന്പുറത്ത് “ പോലീസ് ഡിപ്പാർട്ടുമെന്റ് കോട്ടയം. 

ജില്ലാ പോലീസ് മേധാവി. 
വക പഴയ ക്വാർട്ടേഴ്സുകൾ ലേലത്തിൽ വാങ്ങുന്നതിനുള്ള 
ദർഘാസ് എന്ന് വ്യക്തമായി രേഖപ്പെടു ത്തേ ണ്ട താണ്. 

ലേല പരസ്യം 
പരസ്യലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
ലേലത്തിലോ ദർഘാസിലോ ഏതിലാണോ തുക കൂടുതൽ 

നമ്പർ ഇ2- 10070 / 2014 / കെ . എ . പി. -II . 2014 ആഗസ്റ്റ് 28. 
ആയതിന് ലേലം കൊള്ളുന്നയാൾക്ക് ലേലം താൽക്കാലികമായി 
സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നതുമാണ്. ലേലം താൽക്കാലികമായി പാലക്കാട് ജില്ലയിലെ കെ . എ . പി . രണ്ടാം ബറ്റാലിയൻ 
ഉറ പ്പിച്ച ഉടൻ തന്നെ ലേല തുകയുടെ പകുതിയും - ആസ്ഥാനത്ത് ടി ബറ്റാലിയന്റെ കീഴിലുള്ള ബറ്റാലിയൻ 
സെയിൽസാൿസും അഡീഷണൽ സെയിൽസ് ടാക്സസും ട്രാൻസ്പോർട്ട് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളതും പോലീസ് 
ലേല സ്ഥലത്ത്വച്ചുതന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതും 

ഡിപ്പാർട്ടുമെന്റിന് ആവശ്യമില്ലാ ത്തതുമായ വിവിധയിനം 
ബാക്കി തുക ( നിരതദ്രവ്യം കഴിച്ച്) നികുതിഉൾപ്പെടെ ലേലം 

പെയർ പാർട്സുകൾ 15 - 10 - 2014 -ാം തീയതി രാവിലെ 
സ്ഥിരപ്പെടുത്തി ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം അടച്ച് 

11 മണിക്ക് കെ . എ . പി . രണ്ടാം ബറ്റാലിയൻ ആസ്ഥാനത്ത് 
കെട്ടിടങ്ങൾ സ്വന്തം ചെലവിലും ഉത്തര വാദിത്വത്തിലും 

വച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽപ്പന നടത്തുന്നതാണ്. 
പൊളിച്ച് നീക്കംചെയ്യേണ്ടതുമാണ്. 

ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്രഹി ക്കു ന്ന വർ 

കൃത്യ സ മ യത്ത് ലേല സ്ഥ ലത്ത് ഹാജ രാ കേ ണ്ട തും 
ഏതെങ്കിലും കാരണ വശാൽ ലേലം സ്ഥിരപ്പെടുത്തി ലേലം തുട ങ്ങു ന്ന തിന് ഒരു മണിക്കൂർ മുമ്പായി - 250 
കിട്ടു ന്ന യാൾ മേൽപ്പറഞ്ഞ നിബ ന്ധ ന കൾ ലംഘിക്കുക ( ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രം) നിര തദവ്യ മായി അടച്ച് 
യാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം 

| 316 


19 


:19 ) : വി . 11 . 


30th SEPT. 2014] 


POLICE DEPARTMENT 


- 129 


നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു കൊടുക്കുന്നതാണ്. 

പെയർ പാർട്സിന്റെ നിരതദ്രവ്യം - 604 . 
കൂടാതെ അവരുടെ തിരിച്ചറിയൽ രേഖകളും മേൽവിലാസം 

വിവിധ ഇനം ടയറുകളുടെയും ട്യൂബുകളുടെയും 
തെളിയിക്കുന്ന രേഖകളും ലേലം തുടങ്ങുന്നതിന് മുമ്പുതന്നെ 

നിരതദ്രവ്യം - 658. 
ലേലം നട ത്തുന്ന ഉദ്യോ ഗ സ്ഥനെ കാണിച്ച് ബോധ്യ 
പ്പെടുത്തിയിരിക്കേണ്ടതുമാണ്. 

വെയ്റ്റ് ഓയിലിന്റെ നിരതദ്രവ്യം- 1,538. 
കൂടാതെ ടി സാധനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരിൽ 

ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ ഹി ക്കു ന്ന വർ 
നിന്നും മുൻകൂട്ടി മുദ്രചെയ്ത കവറുകളിൽ ദർഘാസുകൾ 

ലേലസ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ഒരു മണിക്കൂർ മുൻപ് 
നേരിട്ടോ തപാൽ മാർഗ്ഗമോ ഒക്ടോബർ 14 -ാം തീയതി 

മുകളിൽ പറഞ്ഞിരിക്കുന്ന തുക നിര ത ദ വ്യമായി ഓരോ 
വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ബറ്റാലിയൻ ഓഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ തപാലിൽ അയയ്ക്കുന്നവർ 

ഇനത്തിനും കെട്ടിവയ്ക്കേ ണ്ട തുമാണ്. കൂടാതെ ടി 
ദർഘാസിനോടൊപ്പം മേൽ കൊടുത്തിട്ടുള്ള നിര തദ വ്യ 

സാധനങ്ങൾ വാങ്ങിക്കുവാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളിൽ 
തുകയ്ക്കുള്ളഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും -- നിന്നും മുൻകൂട്ടി മുദ്രവച്ച കവറിൽ ദർഘാസുകൾ നേരിട്ടോ 
കമാണ്ടന്റ്, കെ . എ . പി. രണ്ടാം ബറ്റാലിയൻ, മുട്ടിക്കുളങ്ങര, തപാൽമാർഗ്ഗമോ 2014 ഒക്ടോബർ 13 - ന് വൈകുന്നേരം 
പാലക്കാട് എന്ന പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം 4 മണിക്ക് മുൻപായി ഈ ഓഫീസിൽ കിട്ടത്തക്കവണ്ണം 
ചെയ്യേണ്ടതും കവറിന് പുറത്ത് “ഉപയോഗശൂന്യമായ എം . ടി . 

- അയച്ചുതരേണ്ടതാണ്. ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി 
സ് പെയർ പാർട്ട് സ് വാങ്ങു ന്ന തി നുള്ള ദർഘാസ് 

മേൽ പറഞ്ഞിരിക്കുന്ന നിരക്കിലും തുകയ് മുള്ള 
എന്ന് വ്യക്ത മായി രേഖ പ്പെടു ത്തേ ണ്ട തുമാ ണ്. ലേലം 

ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്നും കാസറഗോഡ് 
അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ 
ദർഘാസിലോ ഏതിലാണ് കൂടുതൽ തുക കാണിക്കുന്നത് 

ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ വാങ്ങിയ ഡിമാന്റ് 
അയാൾക്ക് വിൽപ്പന താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ലേലം 

ഡ്രാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസ് തുക ലേലത്തിൽ 
കൊണ്ടയാൾ അപ്പോൾതന്നെ ലേലം/ ദർഘാസ് തുകയുടെ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ 
പകുതി സംഖ്യ യും നില വിലുള്ള നിരക്കിൽ വിൽപ്പന തുറക്കുന്നതും ലേലം വിളിച്ച തുകയോ ദർഘാസ് 
നികുതിയും ( നിരതദ്രവ്യം കിഴിച്ച്) ലേലസ്ഥലത്ത്തന്നെ തുകയോ ഏതാണോ കൂടുതൽ ആ തുകയ്ക്ക് യുക്തമെന്ന് 
അടക്കേണ്ടതും ബാക്കി സംഖ്യ ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയ 

തോന്നുന്നപക്ഷം വിൽപ്പന ബന്ധപ്പെട്ടയാളിന്റെ പേരിൽ 
ഉത്തരവ് കിട്ടി പത്തു ദിവസത്തിനുള്ളിൽ അടച്ച് സ്വന്തം 

നിശ്ചയിക്കുന്നതും ടിയാൻ ഉടനെ ലേലം/ ദർഘാസ് തുകയുടെ 
ഉത്തരവാദിത്വത്തിൽ ടി സാധനങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. 

പകുതി സംഖ്യ ( നികുതി ഉൾപ്പെടെ) നിരതദ്രവ്യം കഴിച്ച് 
ഏതെങ്കിലും കാരണവശാൽ ലേലം കൊണ്ടയാൾ ലേല ലേസ്ഥലത്ത് വെച്ച് അടയ്ക്കേണ്ടതും ബാക്കി സംഖ്യ 
നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക 

- നികുതി ഉൾപ്പെടെ ലേലം/ ദർഘാസ് പ്രകാരം ലഭിച്ച 
സർക്കാരിലേക്ക് മുതൽകൂട്ടു ന്നതും ടി സാ ധ ന ങ്ങ ൾ 

സാധനങ്ങൾ സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 
പു നർലേലം ചെയ്യു ന്ന തു മാ യി രിക്കും. പുനർ ലേ ല ത്തിൽ 
സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആ തുക 

മേൽപ്പറഞ്ഞ പ്രകാരം ലേലം/ ദർഘാസ് കൊണ്ടയാൾ 
മു ൻ ലേ ക്കാ ര നിൽ നിന്ന് ഈടാ ക്കു ന്നതായിരിക്കും. ഈ നിബ ന്ധ ന കൾ ലംഘിച്ചാൽ ബന്ധപ്പെട്ടയാളുടെ 
കൂടു ത ലാ യി കിട്ടുന്ന തുക യ് ക്ക് മു ൻ ലേ ല ക്കാ രൻ നിര ത ദ വ്യം സർക്കാ രി ലേക്ക് മുതൽകൂട്ടു ന്നതും ടി 
അവകാശി അല്ലാത്തതുമാണ്. 

സാധനങ്ങൾ പുനർലേലം ചെയ്യുന്നതും പുനർ ലേലത്തിൽ 
ലേല ത്തിനായി നീക്കി വച്ചിട്ടുള്ള ടി സാ ധ ന ങ്ങ ൾ 

സർക്കാരിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായാൽ ആയതിൽ 
ലേലത്തിന് മുമ്പുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 ആദ്യം ലേലം കൊണ്ടയാൾ ഉത്തരവാദിയായിരിക്കുന്നതുമാണ്. 
മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുള്ള സമയത്ത് പുനർ ലേലത്തിൽ മുൻ വിൽപ്പനയേക്കാൾ കൂടുതൽ തുക 
മുട്ടി ക്കു ള ങ്ങ ര , കെ . എ . പി . രണ്ടാം ബറ്റാ ലി യനിലെ ലഭിച്ചാൽ ടിയാന് ആയ തിന് യാതൊരു അവകാശവും 
അസിസ്റ്റന്റ് കമാണ്ടന്റ് ( ക്യു . എം .) - ന്റെ അനുമതിയോടുകൂടി 

ഉണ്ടായിരിക്കുന്നതല്ല. 
പരിശോധിക്കാവുന്നതാണ്. യാതൊരു കാരണവും കൂടാതെ 
ദർഘാസ്/ ലേലം മാറ്റിവയ്ക്കാനോ അസ്ഥിരപ്പെടുത്താനോ 

-- ലേലം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ വിശദ 
ഉള്ള അധികാരം കെ . എ . പി . രണ്ടാം ബറ്റാ ലി യൻ 

വിവരങ്ങൾ ലേലത്തിനു മുൻപുള്ള 10 പ്രവൃത്തി ദിവസങ്ങളിൽ 
കമാണ്ടന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 

രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണിവരെയുള്ള 
സമയത്ത് കാസർഗോഡ് ജില്ലാ സായുധ സേനാ വിഭാഗം 

അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ മുൻകൂർ അനുവാദത്തോടുകൂടി 
കേരള ആംഡ് പോലീസ് II, 

ഷറഫലി, യു ., 

പരിശോധിക്കാവുന്നതാണ്. 
പാലക്കാട്. 

കമാണ്ടന്റ്. 

യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസിൻ 
ലേല പരസ്യം 

പ്രകാരമുള്ള ലേലം മാറ്റിവയ്ക്കുന്നതിനോ ലേലം/ ദർഘാസ് 
നമ്പർ ഇ2- 29007 / 2014 ജി . 

- 2014 സെപ്റ്റംബർ 4. 

വിൽപ്പന അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം 
കാസറഗോഡ് സായുധ സേനാ ക്യാമ്പിൽ സൂക്ഷിച്ചിരിക്കു 

കാസ റ ഗോഡ് ജില്ലാ പോലീസ് മേധാവി യിൽ 
ന്നതും ഡിപ്പാർട്ടുമെന്റിന് ഉപയോഗയോഗ്യമല്ലാത്തതുമായ 

നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 
സ്പെയർ പാർട്സുകളും വേയ്സ്റ്റ് ഓയിലും ടയറുകളും 
ട്യൂബുകളും 2014 ഒക്ടോബർ 14 -ാം തീയതി പകൽ 11 മണിക്ക് ജില്ലാ പോലീസ് 
പസ്തുത ക്യാമ്പിൽ വച്ച് പര സ്യ മായി ലേലം ചെയ്ത് ആഫീസ്, 

തോംസൺ ജോസ്, ഐ . പി .എസ്., 
വിൽക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. 

കാസറഗോഡ്. 

-- ജില്ലാ പോലീസ് മേധാവി. 


317 


